Kerala Gazette No. 44 dated 9th November 2010 . 
PART III 


PUBLIC WORKS DEPARTMENT 


സംക്ഷിപ്ത ദർഘാസ് പരസ്യം 


നമ്പർ ഡി . ബി - 1/ 86. 


- 2010 ഒക്ടോബർ 26. 


കേരള ഗവർണ്ണർക്കു വേണ്ടിമൂന്നാർ പൊതുമരാമത്ത് 
വകുപ്പ് ( കെട്ടിടങ്ങൾ) അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് കേരള പൊതുമരാമത്ത് 
വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്ലാസ്സ് എ , ബി , സി, ഡി 
എന്നീ കരാറുകാരിൽ നിന്നും താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് 
26 - 11 - 2010 വൈകുന്നേരം 4 മണി വരെ മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
അന്നേദിവസം വൈകിട്ട് 4.30 - ന് തുറക്കുന്നതാണ്. 


ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിശദവിവരങ്ങളും താഴെ 
ഒപ്പു വച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 
10 മണി മുതൽ 5 മണിവരെ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും 
26 -11- 2010 ഉച്ചയ്ക്ക് 1 മണിവരെയും ദർഘാസ് പ്രമാണത്തിന്റെ 
വില രൊക്കം പണമായോ മണിയോർഡർ ആയോ അടച്ച് 
രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്ന താ ണ്. ദർഘാസ് 
പ്രമാണത്തിന്റെ വില ഒരു കാരണവശാലും തിരികെ ലഭിക്കു 
ന്നതല്ല. ദർഘാസ് പ്രമാണങ്ങൾ പൊതുമരാമത്ത് വകുപ്പിലെ 
അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും അന്യോന്യം 

കൈമാറാൻ പാടില്ലാത്തതുമാകുന്നു . കേരള പൊതുമരാമത്ത് 
വകു പ്പിലെ ദർഘാ സു കളെ സംബ ന്ധിച്ചുള്ള മറ്റെല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
കെട്ടിടവിഭാഗം, മൂന്നാർ. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

-- എഞ്ചിനീയർ. 


TENDER NOTICES 


കമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
നമ്പർ പ്രവർത്തിയുടെ പേരും 

രൂപ് 
അടങ്കൽ തുകയും 
90 / എഇഇ/ 2010 - 11 -- പി . ഡ ബ്ലി യു . ഡി . 
സത്രത്തിന്റെയും മൂന്നാർ സബ്ഡിവിഷൻ 
ഓഫീസിന്റെയും ( ബിൽഡിംഗ്സ്) വാട്ടർസപ്പെ 
അറേഞ്ച്മെന്റ്- രൂപ 2,70 ,000 

6 ,750 
91/ എഇഇ/ 2010 - 1 - ദേവികുളം ആർ. ഡി . ഒ. 
ഓഫീസിന്റെ പ്രത്യേക അറ്റകുറ്റപ്പണികൾ - 
ആന്റി ഡിസാസ്റ്റർ ഷെൽട്ടറിന്റെ അർജന്റ് 
റിപ്പയർ -രൂപ 3,00,000 

7 ,500 
3 92 / എഇഇ / 2010 - 11 - മൂന്നാർ ടീച്ചേഴ്സ് സ് 

ക്വാർട്ടേഴ്സിന്റെ ( R . No . 135 ) റൂഫിന്റെ 
പ്രത്യേക അറ്റകുറ്റപ്പണികൾ - രൂപ 75, 000 1, 900 
93/ എഇഇ / 2010 - 11 - മൂന്നാർ ടീച്ചേഴ്സ് സ് 
ക്വാർട്ടേഴ്സിന്റെ ( R . No . IX /921) റൂഫിന്റെ 
പ്രത്യേക അറ്റകുറ്റപ്പണികൾ- രൂപ 75,000 
94/ എ ഇ ഇ / 2010 - 11 - മൂന്നാർ ടീച്ചേഴ്സ് സ് 
ക്വാർട്ടേഴ്സിന്റെ ( R . No . IX /922) റൂഫിന്റെ 
പ്രത്യേക അറ്റകുറ്റപ്പണികൾ - രൂപ 75, 000 1, 900 
95/ എഇ ഇ / 2010 - 11 - മൂന്നാർ ടീച്ചേഴ്സ് സ് 
ക്വാർട്ടേഴ്സിന്റെ ( ബിൽഡിംഗ് നമ്പർ IX /919) 

സോക്ക് ഫിറ്റും WC സിസ്റ്റവും നിർമ്മാണം - 
രൂപ 75,000 
96/ എ ഇ ഇ / 2010 - 11 - മൂന്നാർ ടീച്ചേഴ്സ് സ് 
ക്വാർട്ടേഴ്സിന്റെ ( ബിൽഡിംഗ് നമ്പർ IX /919) 
ബെഡ്മി ന്റെ യും വരാ ന്ത യു ടെയും 
അറ്റകുറ്റപ്പണികൾ - രൂപ 75 ,000 

1,900 


1, 900 


5 


- (1 ) 
No. D5/3703/41/2010 . 

1st November 2010. 
Competitive tenders in sealed covers superscribing 
the name of work is invited by the Superintending 
Engineer, Buildings & Local Works, Central Circle, Thrissur 
on behalf of the Governor of Kerala from registered 
eligible class of contractors of PWD for the following work 
through Registered Post/Courier Service. The tenders will 
be accepted upto 4 p . m . on the last date of receipt of 
tender prescribed for the work . 

- Tender No . and Name of Work with PAC 
62/2010 -11 - Supply, Installation , Testing and Commissioning 
of Solar Traffic Signal System display at 7 Junctions in 
North Paravur, Ernakulam - Rs. 46. 86 Lakhs. 

EMD - Rs. 50,000. 
Cost of tender form -Rs. 7,100 + VAT. 
Last date of receipt of tender - 10 -12 -2010 . 
Period of completion — 3 Months . 
Class of Contractor — ‘ A ’ Class. 

Tender documents and other particulars can be had 
from the office of the undersigned during office hours from 
1 - 12 - 2010 till 3 - 12 -2010 upto 1 p . m . on application in 
writing and payment of cost of tender documents (not 
refundable) either in cash or by money order or can be 
downloaded from the website of Kerala PWD upto the 
last date of receipt of tenders. Cost of tender form should 


1 , 900 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1 - ന് 
രൂപ 540 + വി. നി ., ക്രമനമ്പർ 2 - ന് രൂപ 600 + വി. നി ., മറ്റുള്ളവയ്ക്ക് 
രൂപ് 400 + വി . നി . 


കാലാ വധി - കമ ന മ്പർ 1 - നും 2 - നും 3 മാസം, 
മറ്റുള്ളവയ്ക്ക് 2 മാസം. 


be remitted as demand draft in favour of Superintending 
Engineer, PWD Buildings & Local Works , Central Circle, 
Thrissur. The EMD produced for the work should pledged 
in favour of Superintending Engineer, Buildings & 
Local Works, Central Circle, Thrissur with name of work . 
The tenders will be opened on the last date of receipt 
at 4.30 p. im . in the presence of available tenderers. 

Along with the tender documents , attested copies of 
registration certificate of contractors should be enclosed . 
If the last date of receipt of the tender is to be declared 
as holiday, tenders will be received on the next working 
day according to the schedule fixed . Preliminary 
agreement should be enclosed duly filled and signed by 
the tenderers in Stamp Paper worth Rs. 100 . Tenders not 
complying with the above conditions will not be accepted . 
All the rules in PWD regarding the tenders are applicable 
to this tender also . Department is not responsible for any 
postal delay in receiving tenders . 

-- കേരള ഗവർണ്ണർക്കു വേണ്ടി മദ്ധ്യമേഖലാ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ, കേരള പൊതുമരാമത്ത് വകുപ്പ്( ബിൽഡിംഗ്സ് & 
ലോക്കൽ വർക്സ്), തൃശ്ശൂർ താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് 
പൊതുമരാമത്ത് വകുപ്പിലെ അർഹരായ അംഗീകൃത കരാറു 
കാരിൽ നിന്നും മത്സരാടിസ്ഥാനത്തിലുളള ദർഘാസുകൾ 
പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച 
കവറുകളിൽ രജിസ്ട്രേഡ്/ കൊറിയർ സർവ്വീസ് ആയിക്ഷണിച്ചു 

കൊള്ളുന്നു . തപാലിൽ വരുന്ന കാലതാമസങ്ങൾക്ക് ഈ വകുപ്പ് 
ഉത്തരവാദിയായിരിക്കുന്നതല്ല. ദർഘാസ് സ്വീകരിക്കു ന്നത് 
അവസാന തീയതി 4 മണിവരെയായിരിക്കും. 


ദർഘാസ് പ്രമാ ണ ത്തിനു വേണ്ടി അടയ്ക്കുന്നതുക 
യാതൊരു കാര ണ വ ശാലും തിരികെ ലഭി ക്കു ന്ന ത ല്ല . 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം 4 . 30 - ന് 
സന്നിഹിതരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കു 
ന്ന താ ണ് . മുകളിൽ പറ ഞ്ഞിരിക്കുന്ന ദർഘാസ് തീയതി 
ഏതെങ്കിലും കാരണവശാൽ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ 
അടുത്ത പ്രവൃത്തി ദിവസം ടി സമയത്ത് ദർഘാസുകൾ 
തുറക്കുന്നതാണ്. 

- ദർഘാസ് പമാ ണ ങ്ങ ളോ ടൊപ്പം കരാ റു കാ രുടെ 
രജി സ് ട്രേ ഷന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഉള്ളടക്കം 
ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യം സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 

പേരിൽ പണ യ പ്പെ ടു ത്തി യതും പ്രവർത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ള തു മാ യി രിക്ക ണം . പ്രിലിമിനറി 
എഗ്രിമെന്റ് നൂറുരൂപ്മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് സമർപ്പി 
ക്കേ ണ്ട താ ണ്. മേൽ പറഞ്ഞ വ്യവസ്ഥ പാലിക്കാ ത്തതും 
നേരിട്ട് സമർപ്പിക്കുന്നതുമായ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
പൊതുമരാമത്ത് വകുപ്പിന്റെ ദർഘാസുകൾ സംബന്ധിച്ച എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കുന്നതാണ്. 


SPECIAL CONDITIONS 


ദർഘാസ് നമ്പരും പവ്യത്തിയുടെ പേരും അടങ്കൽ 
തുകയും - 62 / 2010 - 1 - എറണാകുളം നോർത്ത് പറവൂരിൽ 
7 ജംഗ്ഷനുകളിൽ സപ്ലെ, ഇൻസ്റ്റലേഷൻ, ടെസ്റ്റിംഗ് ആന്റ് 
കമ്മീഷ നിംഗ് ഓഫ് സോളാർ ട്രാഫിക് സിഗ്നൽ സിസ്റ്റം 
ഡിപ്ലേറ്റ് - രൂപ 46.86 ലക്ഷം. 


നിരതദ്രവ്യം - രൂപ 50,000. 


1. The work shall be completed in all respect in three 

months after handing over of the site. 
2. Routing of all cables, location of junction boxes etc . 

are to be done without affecting the road traffic. 
3. Cables , Conduits, Connectors are to be supplied only 

of approved make and models and the samples to be 
provided and got approved before the commencement 
of work by the Assistant Executive Engineer , PWD 

Electronics Sub - division , Thrissur. 
4 . Top quality workmanship and neatness shall be 

maintained in cabling works and its termination in 

junction boxes. 
5. Quantity of items in the schedule may vary subject to 

the site requirement and payment will be made to the 

actual quantity of the materials used for the work . 
6 . On site replacement warranty for the installation 

shall be five years after the successful completion 
and commissioning of the installations. Including 

battery , LED lights etc. 
7. 80 % of payment will be made after the completion 

of work , then 10 % of payment after one year, then 

the next 10 % after two years . 
8 . The contractor must have experience in doing 

similar works in last two years in Kerala and 

should produce the proof for the same. 
9. Firms or Company quoting the rate shall have 

service centre at Ernakulam . 
SD shall be released only after two years of 
completion of the work on submission of bank 

guarantee for equivalent amount. 
11. Repairs of the traffic signal system shall be done 

within two hours of registering the complaint over 
telephone by the concerned authority ( Assistant 
Engineer, Electronics , PWD Ernakulam). 


ദർഘാസ് പ്രമാണത്തിന്റെ വില -രൂപ 7 ,100 + വാറ്റ്. 


ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി - 10- 12 - 2010. 
കരാറുകാരുടെ ക്ലാസ്സ് " എ ക്ലാസ്സ്. 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും ഈ ഓഫീസിൽ 
നിന്നും 1- 12 - 2010 മുതൽ 3 - 12 - 2010 ഉച്ചയ്ക്ക് 1 മണിവരെ 
പ്രവർത്തി ദിവസങ്ങളിൽ ദർഘാസ് പ്രമാണത്തിന്റെ വില 
രൊക്ക മായോ മണിയോർഡറായോ അടച്ച് രേഖാമൂലം 
അപേ ക്ഷിച്ചാൽ ലഭി ക്കു ന്ന താ ണ് . കൂടാതെ കേരള 
പി. ഡബ്ലിയു . ഡി. യുടെ വെബ്സൈറ്റിൽ നിന്നും ദർഘാസ് 
സ്വീകരിക്കുന്ന അവസാന തീയതി വരെ ഡൗൺലോഡ് ചെയ് 
എടു ക്കാ വു ന്ന താ ണ് . ദർഘാസ് പ്രമാ ണ ത്തി ന്റെ വില 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ തൃശ്ശൂരിൽ മാറാവുന്നവിധം 
ഡിമാന്റ് ഡാഫ്റ്റായി ദർഘാസ് (പമാ ണ ങ്ങ ളോ ടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 


12 . The contractor has to produce a Bank Guarantee 

equal to 10 % of the contract PAC of the work at 

the time of execution of the agreement. 
| 13. Quote year wise Annual Maintenance Contract for 

the next 5 years after the warranty period in the 

tender. 
14 . All the terms and conditions in the tender shall be 

binding on the contractor [ vide G . O . (P ) 245 / 76 / PW 
dated 19 - 11 -1976.) 


under the supervision of Electrical Engineering with of 
PWD . If the last date of receipt of the tender is to be 
declared as holiday, tenders will be received on the next 
working day according to the schedule fixed . Preliminary 
agreement should be enclosed duly filled and signed by 
the tenderers in Stamp Paper worth Rs. 100 . Tenders not 
complying with the above conditions will not be accepted . 
All the rules in PWD regarding the tenders are applicable 
to this tender also . Department is not responsible for any 
postal delay in receiving tenders. 


- ( 2 ) 


No. D5 -3703 /42/2010. 

| 1st November 2010. 
Competitive tender in sealed covers superscribing 
the name of works are invited by the Superintending 
Engineer, Buildings & Local Works, Central Circle, Thrissur 
on behalf of the Governor of Kerala from registered 
eligible class of contractors of PWD for the following work 
through Registered Post/Courier Service . The tenders will 
be accepted upto 4 p . m . on the last date of receipt of 
tender prescribed for the work . 


- കേരള ഗവർണ്ണർക്കു വേണ്ടി മദ്ധ്യമേഖലാ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ, ( ബിൽഡിംഗ്സ് ആന്റ് ലോക്കൽ വർക്സ്),തൃശ്ശൂർ 
താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പിലെ 
അർഹരായ അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സരാടിസ്ഥാന 
ത്തിലുളള ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ രജിസ്ട്രേഡ് തപാൽ/ 
കൊറിയർ സർവ്വീസ് ആയി ക്ഷണിച്ചുകൊള്ളുന്നു . തപാലിൽ 
വരുന്ന കാലതാമസങ്ങൾക്ക് ഈ വകുപ്പ് ഉത്തരവാദിയായിരിക്കു 
ന്നതല്ല. ദർഘാസ് സ്വീക രിക്കു ന്നത് അവസാന തീയതി 
4 മണിവരെയായിരിക്കും. 


| ST. 


EMD 


Tender No. and Name of 

Work with PAC 
(Civil + Electrical) 


ക്രമ 
നമ്പർ 


No . 


- Rs. 


ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 
പേരും അടങ്കൽ തുകയും 

രൂപ് 
( സിവിൽ + ഇലക്ട്രിക്കൽ) 


58 / 2010 - 11 — Construction of Mini 
Civil Station ( Phase II), Aluva 
Rs. 150 lakh 


58/2010 -1 - ആലുവ മിനി സിവിൽ സ്റ്റേഷൻ 
നിർമ്മാണം (രണ്ടാം ഘട്ടം) -- രൂപ 150 ലക്ഷം 


50, 000 


50, 000 


2 63/2010 - 11 - ദേവികുളം മിനി സിവിൽ സ്റ്റേഷൻ 
നിർമ്മാണം - രൂപ 150 ലക്ഷം 

- 50 , 000 


2 


63 / 2010 - 11 — Construction of Mini 
Civil Station, Devikulam - Rs. 150lakh 


50,000 


Cost of tender form - Rs. 22,500 + VAT. 
Last date of receipt of tender - 15 -12-2010. 
Class of Contractor - " A Class. 
Period of completion — 18 Months. 

The tender documents and other particulars can be 
had from the office of the undersigned during office hours 
from 6 - 12 - 2010 till 8 -12 - 2010 up to 1 p . m . on application in 
writing and payment of cost of tender documents (not 
refundable ) either in cash or by money order or can be 
downloaded from the website of Kerala PWD upto the last 
date of receipt of tenders . Cost of tender form should be 
remitted as demand draft in favour of Superintending 
Engineer, PWD Buildings & Local Works , Central Circle , 
Thrissur. The EMD produced for each work should 
pledged in favour of Superintending Engineer, Buildings & 
Local Works, Central Circle , Thrissur with name of work . 
The tenders will be opened on the last date of receipt at 
4 . 30 p . m . in the presence of available tenderers . 

Along with the tender documents, attested copies of 
registration certificate of contractors should be enclosed . 
The electrical work of the above building shall be done 
simultaneously with approved licencies of Electrical 
Inspectorate /Registered Electrical Contractors in PWD 


ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 22,500 + വാറ്റ്. 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി - 15- 12- 2010. 
കരാറുകാരുടെ ക്ലാസ്സ് -“ എ ക്ലാസ്സ്. 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 18 മാസം. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും ഈ ഓഫീസിൽ 
നിന്നും 6 - 12 - 2010 മുതൽ 8 - 12 - 2010 ഉച്ചയ്ക്ക് 1 മണിവരെ 
പ്രവർത്തി ദിവസങ്ങളിൽ ദർഘാസ് പ്രമാണത്തിന്റെ വില 
രൊക്കമായോ മണിയോർഡറായോ അടച്ച് രേഖാമൂലം 
അപേ ക്ഷിച്ചാൽ ലഭി ക്കു ന്ന താ ണ് . കൂടാതെ കേരള 
പി. ഡബ്ലിയു . ഡി . യുടെ വെബ്സൈറ്റിൽ നിന്നും ദർഘാസ് 
സ്വീകരിക്കുന്ന അവസാന തീയതി വരെ ഡൗൺലോഡ് ചെയ് 
എടുക്കാ വു ന്ന താ ണ്. ദർഘാസ് പമാ ണ ത്തി ന്റെ വില 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ തൃശ്ശൂരിൽ മാറാവുന്നവിധം 
-- ഡിമാന്റ് ഡ്രാഫ്റ്റായി ദർഘാസ് പ്രമാണങ്ങളോടൊപ്പം സമർപ്പി 
ക്കേണ്ടതാണ്. 

- ദർഘാസ് പ്രമാ ണ ത്തി നു വേണ്ടി അടയ്ക്കുന്നതുക 
- യാതൊരു കാര ണ വ ശാലും തിരികെ ലഭി ക്കു ന്ന ത ല്ല . 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം 4.30 - ന് 
സന്നിഹിതരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കു 
ന്ന താ ണ് . മുകളിൽ പറ ഞ്ഞി രിക്കുന്ന ദർഘാസ് തീയതി 
ഏതെങ്കിലും കാരണവശാൽ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ 
അടുത്ത പ്രവൃത്തി ദിവസം ടി സമയത്ത് ദർഘാസുകൾ 
തുറക്കുന്നതാണ്. 


ദർഘാസ് ( പമാ ണ ങ്ങ ളോ ടൊപ്പം കരാ റു കാ രുടെ 
രജി ട്രേ ഷന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഉള്ളടക്കം 
ചെയ്യേണ്ട താ ണ് . ഈ പവ്യ ത്തിയുടെ ഇല ക് ടി ക്ക ൽ 
വർക്കുകൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അംഗീകാരമുള്ള 
രജി സ് ട്രേഡ് ഇലക് ടി ക്ക ൽ കോൺടാ ക് റ്റേഴ് സ് 
എന്നിവരെക്കൊണ്ട് പി. ഡബ്ലൂ . ഡി ഇലക്ട്രിക്കൽ വിഭാഗം 
എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ നിർവ്വഹിക്കേണ്ടതാണ്. 
നിരതദ്രവ്യം സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ പണയപ്പെടു 
ത്തിയതും പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ളതുമായി 
രിക്കണം. പ്രിലിമിനറി എഗ്രിമെന്റ് നൂറുരൂപ മുദ്രപത്രത്തിൽ 
എഴുതി ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതാണ്. മേൽ പറഞ്ഞ വ്യവസ്ഥ 
പാലിക്കാത്തതും നേരിട്ട് സമർപ്പിക്കുന്നതുമായ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ ദർഘാസുകൾ 
സംബന്ധിച്ച് എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരി 
ക്കുന്നതാണ്. 


Engineer, PWD Buildings & Local Works, Central Circle , 
Thrissur. The EMD produced for each work should 
pledged in favour of Superintending Engineer , Buildings & 
Local Works , Central Circle, Thrissur with name of work . 
The tenders will be opened on the last date of receipt at 
4. 30 p . m . in the presence of available tenderers. 

Along with the tender documents, attested copies of 
registration certificate of contractors should be enclosed . 
If the last date of receipt of the tender is to be declared 
as holiday , tenders will be received on the next working 
day according to the schedule fixed . Preliminary 
agreement should be enclosed duly filled and signed by 
the tenderers in Stamp Paper worth Rs. 100 . Tenders not 
complying with the above conditions will not be accepted . 
All the rules in PWD regarding the tenders are applicable 
to this tender also . Department is not responsible for any 
postal delay in receiving tenders . 

കേരള ഗവർണ്ണർക്കു വേണ്ടി മദ്ധ്യമേഖലാ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ, ബിൽഡിംഗ്സ് & ലോക്കൽ വർക്സ്, തൃശ്ശൂർ 
താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പിലെ 
അർഹരായ അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സരാടിസ്ഥാന 

ത്തിലുളള ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ രജിസ്ട്രേഡ് തപാൽ 

കൊറിയർ സർവ്വീസ് ആയി ക്ഷണിച്ചുകൊള്ളുന്നു . തപാലിൽ 
വരുന്ന കാലതാമസങ്ങൾക്ക് ഈ വകുപ്പ്ഉത്തരവാദിയായിരി 
ക്കുന്നതല്ല. ദർഘാസ് സ്വീകരിക്കുന്നത് അവസാന തീയതി 
4 മണിവരെയായിരിക്കും. 


- (3 ) 


No. D5-3703/43/2010 . 

1st November 2010 . 
Competitive tender in sealed covers superscribing 
the name of works are invited by the Superintending 
Engineer, Buildings & Local Works, Central Circle, Thrissur 
on behalf of the Governor of Kerala from registered 
eligible class of contractors of PWD for the following work 
through Registered Post/Courier Service . The tenders will 
be accepted upto 4 p . m . on the last date of receipt of 
tender prescribed for the work . 


| St. 
- No . 


Tender No. and Name of 

Work with PAC 


EMD 
Rs. 


- 


രൂപ 


50,000 


56/ 2010 -11 - Asset Maintenance Fund 
H . Edn . — TechnicalGovt. Polytechnic 
College, Kalamassery — Maintenance of 
Buildings and plumbing line - Rs. 90 lakh 
59 /2010 -11 - Asset Maintenance Fund 
2009 -10 - Renovation of Govt. Regional 
Public Health Laboratory , Ernakulam 
Rs. 33. 60 lakh 


2 


ക്രമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ - പേരും അടങ്കൽ തുകയും 

56 /2010-11- അസറ്റ് മെയിന്റനൻസ് ഫണ്ട് 
ഹയർ എഡ്യൂക്കേഷൻ ടെക്നിക്കൽ - 
കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് 
കോളേജിൽ കെട്ടിടത്തിന്റെയും പൈപ്പ് 

ലൈനിന്റെയും അറ്റകുറ്റപ്പണികൾ - 
രൂപ് 90 ലക്ഷം 


50, 000 


50,000 


72 /2010- 11 - Asset Maintenance 
Fund 2010 -11 - Renovation of Leprosy 
Hospital , Koratty - Rs. 25 lakh 


50,000 


2 


59/ 2010 -11 - അസറ്റ് മെയിന്റനൻസ് ഫണ്ട്- 
2009 - 10 - എറണാകുളം ഗവൺമെന്റ് 
റീജി യ ണൽ പബ്ലിക് ഹെൽത്ത് 
ലബോറട്ടറിയുടെപുനരുദ്ധാരണ പണികൾ - 
രൂപ് 33. 60 ലക്ഷം 
72/ 2010 -11 - അസറ്റ് മെയിന്റനൻസ്ഫണ്ട്- 
2010 - 11- റിനോവേഷൻ ഓഫ് ലെപ്രസി 
- ഹോസ്പിറ്റൽ, കൊരട്ടി - രൂപ 25 ലക്ഷം 


50, 000 


50, 000 


Cost of tender documents — Rs. 13 ,500 + VAT for 
Sl . No. 1 , Rs. 5 ,100 + VAT for Sl. No . 2 and 
Rs. 3 , 800 + VAT for Sl. No. 3. 

Last date of receipt of tender — 29 -12 -2010 . 

Class of Contractor - " A Class for Sl. No . 1 and " B 
and above Class for Sl. Nos. 2 and 3 . 

Time of completion — 6 Months. 

The tender documents and other particulars can be 
had from the office of the undersigned during office hours 
from 20 -12 -2010 till 22 - 12- 2010 up to 1 p . m . on application 
in writing and payment of cost of tender documents ( not 
refundable ) either in cash or by money order or can be 
downloaded from the website of Kerala PWD upto the last 
date of receipt of tenders . Cost of tender form should be 
remitted as demand draft in favour of Superintending 


ദർ ഘാ സ് ( പമാണ ത്തിന്റെ വില - കമ നമ്പർ 1- ന് 
രൂപ 13,500 + വാറ്റ്, ക്രമനമ്പർ 2- ന് രൂപ 5,100 + വാറ്റ്, ക്രമനമ്പർ 
3- ന് രൂപ 3,800 + വാറ്റ്. 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി 29 - 12 - 2010 . 

കരാറുകാരുടെ ക്ലാസ്സ്- കമനമ്പർ 1- ന് " എ ക്ലാസ്സ്, 
- ക്രമനമ്പർ 2- നും 3- നും " ബി യും ഉപരിയും. - 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി- 6 മാസം. 


ദർഘാസ് പ്രമാണങ്ങളും മറ്റുവിവരങ്ങളും ഈ ഓഫീസിൽ 
നിന്നും 20 - 12 - 2010 മുതൽ 22 - 12 - 2010 ഉച്ചയ്ക്ക് 1 മണിവരെ 
പ്രവർത്തി ദിവസങ്ങളിൽ ദർഘാസ് പ്രമാണത്തിന്റെ വില 
രൊക്കമായോ മണിയോർഡറായോ അടച്ച് രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭി ക്കു ന്ന താ ണ് . കൂടാതെ കേരള 
പി . ഡബ്ലിയു . ഡി . യുടെ വെബ്സൈറ്റിൽ നിന്നും ദർഘാസ് 
സ്വീകരിക്കുന്ന അവസാന തീയതി വരെ ഡൗൺ ലോഡ് 
ചെയ്ത് എടുക്കാവുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ തൃശ്ശൂരിൽ മാറാവുന്നവിധം 
ഡിമാന്റ് ഡ്രാഫ്റ്റായി ദർഘാസ് പ്രമാണങ്ങളോടൊപ്പം സമർപ്പി 
ക്കേണ്ടതാണ്. 

ദർഘാസ് പ്രമാ ണ ത്തിനു വേണ്ടി അടയ്ക്കുന്നതുക 
യാതൊരു കാര ണ വ ശാലും തിരികെ ലഭി ക്കു ന്ന ത ല്ല . 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം 4.30 - ന് 
സന്നിഹിതരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കു 
ന്നതാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ദർഘാസ് തീയതിയിൽ 
ഏതെങ്കിലും കാരണവശാൽ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ 
അടുത്ത പ്രവൃത്തി ദിവസം ടി സമയത്ത് ദർഘാ സു കൾ 
തുറക്കുന്നതാണ്. 

ദർഘാസ് പമാ ണ ങ്ങ ളോ ടൊപ്പം കരാ റു കാ രുടെ 
രജിസ്ട്രേഷന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഉള്ളടക്കം ചെയ്യേ 
ണ്ടതാണ്. നിരതദ്രവ്യം സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ 
പണയപ്പെടുത്തിയതും പ്രവർത്തിയുടെ പേര് ആലേഖനം 
ചെയ്തിട്ടു ള്ള തു മാ യി രിക്ക ണം . പ്രിലിമിനറി എഗ്രിമെന്റ് 
നൂറു രൂപ മുദ്രപത ത്തിൽ എഴുതി ഒപ്പിട്ട് സമർപ്പിക്കേ 
ണ്ട താ ണ് . മേൽപ്പറഞ്ഞ വ്യവസ്ഥ പാലിക്കാ ത്തതും 
നേരിട്ടു സമർപ്പിക്കുന്നതുമായ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
പൊതുമരാമത്ത് വകുപ്പിന്റെ ദർഘാസുകളെ സംബന്ധിച്ച് 
എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കുന്നതാണ്. 


The tender documents and other particulars can be 
had from the office of the undersigned during office hours 
from 1- 12 - 2010 till 3- 12 -2010 upto 1 p . m . on application in 
writing and payment of cost of tender documents 
(not refundable ) either in cash or by money order or can 
be downloaded from the website of Kerala PWD upto the 
last date of receipt of tenders . Cost of tender form should 
be remitted as demand draft in favour of Superintending 
Engineer, PWD Buildings & Local Works, Central Circle , 
Thrissur. The EMD produced for each work should be 
pledged in favour of Superintending Engineer, Buildings 
and Local Works , Central Circle , Thrissur with name of 
work . The tenders will be opened on the last date of 
receipt at 4 . 30 p . m . in the presence of available tenderers . 

Along with the tender documents, attested copies of 
registration certificate of contractors should be enclosed . 
If the last date of receipt of the tender is to be declared 
as holiday , tenders will be received on the next working 
day according to the schedule fixed . Preliminary 
agreement should be enclosed duly filled and signed by 
the tenderers in stamp paper worth Rs. 100. Tenders not 
complying with the above conditions will not be accepted . 
All the rules in PWD regarding the tenders are applicable 
to this tender also . Department is not responsible for any 
postal delay in receiving tenders. 

- മദ്ധ്യ മേ ഖലാ സൂപ ണ്ടിംഗ് എഞ്ചി നീ യ ർ , കേരള 
പൊതുമരാമത്ത്വകുപ്പ്( ബിൽഡിംഗ്സ് ആന്റ് ലോക്കൽ വർക്സ്), 
ത്യശ്ശൂർ കേരള ഗവർണ്ണർക്ക് വേണ്ടി താഴെപ്പ റ യു ന്ന 
പ്രവൃത്തികൾക്ക് പൊതു മരാമത്ത് വകുപ്പിലെ അർഹരായ 
അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സരാടിസ്ഥാനത്തിലുള 
ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
മുദ്ര വച്ച കവറുകളിൽ രജി ടേർഡ് തപാൽ കൊറിയർ 
സർവ്വീസ് ആയി ക്ഷണിച്ചുകൊള്ളുന്നു . തപാലിൽ വരുന്ന 
കാലതാമസങ്ങൾക്ക് ഈ വകുപ്പ്ഉത്തരവാദിയായിരിക്കുന്നതല്ല . 
ദർഘാസ് സ്വീകരിക്കുന്നത് അവസാന തീയതിക്ക് 4 മണി 
വരെയായിരിക്കും. 


No. D5/3703 / 44/2010 . 

1st November 2010 . 
Competitive tenders in sealed covers superscribing 
the name of works are invited by the Superintending 
Engineer, Buildings & Local Works , Central Circle, Thrissur 
on behalf of the Governor of Kerala from registered 
eligible class of contractors of PWD for the following 
works through Registered Post/Courier Service. The tenders 
will be accepted upto 4 p . m . on the last date of receipt 
of tender prescribed for the work . 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 
-- പേരും അടങ്കൽ തുകയും 

രൂപ് 


EMD 


No . 


- Rs . 


61 / 2010 - 11 - കള മ ശ്ശേരി ഗവൺമെന്റ് 
പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ 
ബ്ലോക്ക്, ചുറ്റു മതിൽ നിർമ്മാണം 
( ബാക്കി പണികൾ) - രൂപ 47 ലക്ഷം 


50, 000 


Tender No. and Name of 

Work with PAC 
61/2010-11 - Construction of a buildings 
for Computer Block and compound wall 
for Government Polytechnic College , 

Kalamassery (Balance work ) - Rs. 47 lakh 
- 64/ 2010 -11 - Construction of buildings 

for Ekalavya MRS Painavu , Idukki 
Additional works — Rs . 50 lakh . 


50,000 


2 64 / 2010 - 1 ഇടുക്കി പൈനാവ് ഏകലവ്യ 

എം . ആർ.എസ്- ൽ കെട്ടിടങ്ങളുടെ അധിക 
പണികൾ - രൂപ 50 ലക്ഷം 


50,000 


50,000 


ദർ ഘാ സ് പമാണ ത്തിന്റെ വില - കമ നമ്പർ 1 - ന് 
രൂപ 7, 100 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 7,500 + വാറ്റ്. 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി-- 10- 12 - 2010. 


Cost of tender form - Rs. 7 ,100 + VAT for Sl. No. 1 
and Rs. 7 ,500 + VAT for Sl. No. 2 . 

Last date of receipt of tender - 10 - 12 -2010 . 
Class of Contractor — ‘ A ’ Class. 

Time of completion — 9 months for Sl. No. 1 and 
4 months for Sl. No. 2 . 


കരാറുകാരുടെ ക്ലാസ്സ് " എ ക്ലാസ്സ്. 


പവൃത്തി തീർക്കേണ്ട കാലാവധി കമ ന മ്പർ 1- ന് 
9 മാസം, ക്രമനമ്പർ 2 - ന് 4 മാസം. 


ദർഘാസ് പ്രമാണങ്ങളും മറ്റുവിവരങ്ങളും ഈ ഓഫീസിൽ 
നിന്നും 1 - 12 - 2010 മുതൽ 3 - 12 - 2010 ഉച്ചയ്ക്ക് 1 മണിവരെ 
പ്രവർത്തി ദിവസങ്ങളിൽ ദർഘാസ് പ്രമാണത്തിന്റെ വില 
രൊക്കമായോ മണി യോർഡറായോ അടച്ച് രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭി ക്കു ന്ന താ ണ് . കൂടാതെ കേരള 
പി . ഡബ്ലിയു . ഡി . യുടെ വെബ്സൈറ്റിൽ നിന്നും ദർഘാസ് 
സ്വീകരിക്കുന്ന അവസാന തീയതി വരെ ഡൗൺ ലോഡ് 
ചെയ്ത് എടുക്കാവുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ തൃശ്ശൂരിൽ മാറാവുന്നവിധം 
ഡിമാന്റ് ഡാഫ്റ്റായി ദർഘാസ് പ്രമാ ണ ങ്ങ ളോ ടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസ് ( പമാ ണ ത്തി നു വേണ്ടി അടയ്ക്കുന്നതുക 
യാതൊരു കാ ര ണ വ ശാലും തിരികെ ലഭി ക്കു ന്ന ത ല്ല . 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം 4 . 30 - ന് 
സന്നിഹിതരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കു 
ന്നതാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ദർഘാസ് തീയതിയിൽ 
ഏതെങ്കിലും കാരണവശാൽ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ 
അടുത്ത പ്രവൃത്തി ദിവസം ടി സമയത്ത് ദർഘാസുകൾ 
തുറക്കുന്നതാണ്. 


- ദർഘാസ് പ്രമാ ണ ങ്ങ ളോ ടൊപ്പം കരാറു കാ രുടെ 
രജി സ് ട്രേ ഷന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഉള്ളടക്കം 
ചെയ്യേണ്ടതാണ്. നിരതദ്രവ്യം സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ 
പേരിൽ പണയപ്പെടുത്തിയതും പ്രവർത്തിയുടെ പേര്ആലേഖനം 
ചെയ്തിട്ടുള്ളതു മാ യി രി ക്ക ണം . പിലി മി നറി എഗ്രിമെന്റ് 
നൂറു രൂപ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതാണ്. 
മേൽപ്പറഞ്ഞ വ്യവസ്ഥ പാലിക്കാത്തതും നേരിട്ടു സമർപ്പി 
ക്കുന്നതുമായ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. പൊതുമരാമത്ത് 
വകുപ്പിന്റെ ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ വ്യവസ്ഥകളും 
ഇതിനും ബാധകമായിരിക്കുന്നതാണ്. 


Office of the Superintending 
Engineer, Buildings and Local 
- Works, Central Circle , 

Thrissur. 


( Sd.) 
Superintending Engineer. 


